O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 01 
Tuesday , 01th February 2022 


1197 മകരം 18 


1943 മാഘം 12 


18th Makaram 1197 


12th Magha 1943 


വാല്യം 11 


നമ്പർ 


5 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4281 


Revenue Department 


01th February 2022 


Thrissur District 


Thrissur Taluk 


NOTICE 


നമ്പർ : A4 / 28219 / 2021 


25-01-2022 


അനന്തരാവകാശ 


അപേക്ഷ 


തൃശൂർ താലൂക്കിൽ കോടന്നൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വർഗ്ഗീസ് s / o . ലോനപ്പൻ , അരിമ്പൂര് 
അടമ്പുകുളം , കോടന്നൂർ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കോടന്നൂർ വില്ലേജിൽ പരേതൻറെ മകൻ ജോസഫ് , അരിമ്പൂർ അടമ്പുകുളം , കോടന്നൂർ , ബോധിപ്പിച്ച 

കോടന്നൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 22-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ട്രീസ ബേബി 


മകൾ 


60 


2 


മകൻ 


61 


ജോസഫ് ബാബു 
ജോബ് വർഗ്ഗീസ് 


3 


മകൻ 


58 


4 . 


മേഗി ഷീല 


| മകൾ 


56 


നമ്പർ : A4 / 298882021 


25-01-2022 


തൃശൂർ താലൂക്കിൽ അരണാട്ടുകര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പോന്മാണി ജോസഫ് ആന്റോ 
s / o . ജോസഫ് , പോന്മാണി വീട് , പുല്ലഴി എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അരണാട്ടുകര വില്ലേജിൽ പരേതൻറെ ഭാര്യ ഗ്രേസി ആന്റോ , പോന്മാണി വീട് , 
പുല്ലഴി , ബോധിപ്പിച്ച അപേക്ഷ അരണാട്ടുകര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-03-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


53 


| ഗ്രേസി ആന്റോ 
| ലിഡിയ ആന്റോ 


2 


മകൾ 


30 


3 


ലിതിൻ ആന്റോ 


മകൻ 


27 


നമ്പർ : A4 / 300002021 


25-01-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4282 


KERALA GAZETTE 


Part III 


അപേക്ഷ 


തൃശൂർ താലൂക്കിൽ പേരാമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ . മാധവൻ S / o . മാധവൻ നമ്പിടി , 
തെക്കൂട്ട് മഠം , പേരാമംഗലം എന്നയാളുടെ അവകാശികൾക്ക് ട്രഷറി ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പേരാമംഗലം വില്ലേജിൽ പരേതൻറെ ഭാര്യ ഹേമലത . ടി , തെക്കൂട്ട് മഠം , പേരാമംഗലം , ബോധിപ്പിച്ച 

പേരാമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഹേമലത.ടി 


ഭാര്യ 


66 


2 


ലേഖ.ടി 


| മകൾ 


41 


3 


| മിഥുൻ.ടി 


| മകൻ 


37 


നമ്പർ : A300012021 


25-01-2022 


അനന്തരാവകാശ 


അപേക്ഷ 


തൃശൂർ താലൂക്കിൽ പേരാമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷാജി.പി.എം s / o . മാധവൻ , പയ്യപ്പാട്ട് വീട് 
പേരാമംഗലം എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പേരാമംഗലം വില്ലേജിൽ പരേതൻറെ ഭാര്യ അനിത , പയ്യപ്പാട്ട് വീട് , പേരാമംഗലം , ബോധിപ്പിച്ച 

പേരാമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

മൈനർ താഴെയുള്ള 

ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ 
സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി ക ഴി ഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അനിത 


ഭാര്യ 


50 


2 


മകൾ 


25 


ശ്രീതു.പി.എസ് 
ശ്രതി.പി.ഷാജി 
ശ്രിയ.പി.എസ് 


ൾ | | | 


3 


മകൾ 


23 


4 


| മകൾ 


നമ്പർ : A4 / 3000412021 


26-01-2022 


അനന്തരാവകാശ 


തൃശൂർ താലൂക്കിൽ മണലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സിദ്ധൻ.എം.വി s / o . വിജയൻ , മുടവങ്ങാട്ടിൽ 
വീട് , കാഞ്ഞാണി എന്നയാളുടെ അവകാശികൾക്ക് ട്രഷറി ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മണലൂർ വില്ലേജിൽ പരേതൻറെ മകൾ സിത , പണിക്കപറമ്പിൽ വീട് , കാഞ്ഞാണി , ബോധിപ്പിച്ച 

മണലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 20-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും ഭാര്യയും ജീവിച്ചിരിപ്പില്ലാത്തതാണ് അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 


അപേക്ഷ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4283 


Revenue Department 


01th February 2022 


ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സിധിൻ കൃഷ 


മകൻ 


28 


2 


സിത 


| മകൾ 


43 


നമ്പർ : A4629 / 2022 


26-01-2022 


തൃശൂർ താലൂക്കിൽ അവണൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സരസ്വതി അമ്മ w !ം.കൃഷ്ണമേനോൻ , ദേവി 
നിവാസ് , കൂനത്ത് വീട് , വരടിയം എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അവണൂർ വില്ലേജിൽ പരേതയുടെ മകൾ ഷീല മേനോൻ കെ.ആർ , D / O . സരസ്വതി 
അമ്മ , രാമൻ ചങ്കരത്ത് വീട് , വരടിയം , ബോധിപ്പിച്ച അപേക്ഷ അവണൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-11-2021 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കളും 
ഭർത്താവും ജീവിച്ചിരിപ്പില്ലാത്തതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഷീല മേനോൻ കെ.ആർ 


മകൾ 


59 


നമ്പർ : A4 / 531 2022 


26-01-2022 


അ 


അപേക്ഷ 


തൃശൂർ താലൂക്കിൽ പാറളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കാർത്തു D / o . ചാത്തു , നെയ്യാത്തുകൂട്ടം വീട് , 
കോടന്നൂർ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പാറളം വില്ലേജിൽ പരേതയുടെ മകൻ ബൈജു , s / o . കാർത്തു , മഠത്തിടത്ത് വീട് , അമ്മാടം , ബോധിപ്പിച്ച 

പാറളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 26-05-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ബൈജു 


മകൻ 


49 


നമ്പർ : A4 / 301532021 


26-01-2022 


തൃശൂർ താലൂക്കിൽ ചെമ്പുക്കാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ.കൃഷ്ണൻകുട്ടി കുന്നമ്പത്ത് വീട് , ചെമ്പുക്കാവ 
എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 


' 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4284 


KERALA GAZETTE 


Part III 


ചെമ്പുക്കാവ് വില്ലേജിൽ പരേതൻറെ ഭാര്യ ഭാർഗ്ഗവി കെ , 3771 കണ്ണമ്പത്ത് വീട് , ചെമ്പുക്കാവ് , ബോധിപ്പിച്ച അപേക്ഷ 
ചെമ്പുക്കാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 14-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാർഗ്ഗവി കെ 


ഭാര്യ 


77 


2 


രമേഷ് . കെ 


| മകൻ 


59 


3 


സതീഷ്.കെ 


മകൻ 


54 


4 . 


രമാദേവി.കെ 


| മകൾ 


52 


നമ്പർ : A4 / 301552021 


26-01-2022 


വ 


തൃശൂർ താലൂക്കിൽ അവിണിശ്ശേരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാബു.സി.കെ s / o . കറപ്പൻ.സി.കെ , 
ചേറുംകോട്ടിൽ വീട് , അവിണിശ്ശേരി എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അവിണിശ്ശേരി വില്ലേജിൽ പരേതൻറെ ഭാര്യ രാധ.എം.എസ് , ചേറുംകോട്ടിൽ 
വീട് , അവിണിശ്ശേരി , ബോധിപ്പിച്ച അപേക്ഷ അവിണിശ്ശേരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 

പ് - 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-03-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


57 


2 


രാധ.എം.എസ് 
അഞ്ജന കൃഷ 

സി.ബി 
അക്ഷയ് കൃഷ് സി.ബി 


മകൾ 


24 


3 


| മകൻ 


21 


നമ്പർ : A4 / 301562021 


26-01-2022 


തൃശൂർ താലൂക്കിൽ അവിണിശ്ശേരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശശി.എം.എം s / o . എം.വി.മാധവൻ 
എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
അവിണിശ്ശേരി വില്ലേജിൽ പരേതൻറെ ഭാര്യ ഹേമ ശശി , മരോട്ടിക്കൽ വീട് , പെരിഞ്ചേരി , ബോധിപ്പിച്ച അപേക്ഷ 
അവിണിശ്ശേരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 16-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4285 


Revenue Department 


01th February 2022 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഹേമ ശശി 


ഭാര്യ 


54 


2 


| നവീൻ.എം.എസ് 


മകൻ 


35 


3 


നിഖിൽ.എം.എസ് 


മകൻ 


31 


നമ്പർ : A4 / 30157 / 2021 


26-01-2022 


തൃശൂർ താലൂക്കിൽ വിൽവട്ടം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചന്ദ്രൻ s / o . ഗോപാലൻ , വിളങ്ങോട്ടുപറമ്പി 
ൽ വീട് , രാമവർമ്മപുരം എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വിൽവട്ടം വില്ലേജിൽ പരേതൻറെ ഭാര്യ ആനന്ദവല്ലി എൻ.പി , വിളങ്ങോട്ടുപറമ്പിൽ വീട് , രാമവർമ്മപുരം , 
ബോധിപ്പിച്ച അപേക്ഷ വിൽവട്ടം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ആനന്ദവല്ലി എൻ.പി. 


ഭാര്യ 


55 


2 


രേഖ വി.സി 


മകൾ 


34 


3 


രേഷ് വി.സി 


മകൾ 


29 


നമ്പർ : A430160 / 2021 


26-01-2022 


തൃശൂർ താലൂക്കിൽ വിയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സി.എ. ഡൊമിനിക് s / o . ആന്റണി 
ചെവിടൻ , ചെവിടൻ വീട് , ചേറൂർ എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിയ്യൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ എൽസി ഡൊമിനിക് , ചെവിടൻ വീട് , ചേറൂർ , 
ബോധിപ്പിച്ച അപേക്ഷ വിയ്യൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


66 


| എൽസി ഡൊമിനിക് 
ധന്യ ഡൊമിനിക് 


2 


മകൾ 


36 


3 


| ദീപക് ഡൊമിനിക് സി 


മകൻ 


34 


4 


ദിവ്യ ഡൊമിനിക് 


| മകൾ 


32 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4286 


KERALA GAZETTE 


Part III 


Thrissur District 


Thrissur Taluk 


NOTICE 


നമ്പർ : A4 / 526 / 2022 


27-01-2022 


തൃശൂർ താലൂക്കിൽ തൃശ്ശൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൽ.ആർ.നാഗരത്നം W / o . അനന്തകൃഷ്ണൻ , 
കാരണത്ത് മഠം , കുന്നത്ത് മന ലെയിൻ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തൃശ്ശൂർ വില്ലേജിൽ പരേതയുടെ മകൾ ഗീത.ടി.എ , കാരണത്ത് മഠം , കുന്നത്ത് മന 
ലെയിൻ , ബോധിപ്പിച്ച അപേക്ഷ തൃശ്ശൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-09-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . സരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അതനുസ 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


51 


ഗീത ടി.എ 
ജയശ്രീ ടി.എ 


2 


| മകൾ 


47 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4287 


Revenue Department 


01th February 2022 


തിരുത്തൽ പരസ്യം 


നമ്പർ 


A4-15986 / 2021 


27/01/2022 


കേരള സർക്കാർ ഗസറ്റ് നം 34 , തിയതി 31/08/2021 വാല്യം -10 , Part III , പേജ് നം 6841 ൽ പ്രസിദ്ധീകരിച്ച 


പരസ്യത്തിൽ അവകാശികളുടെ പട്ടികയിൽ ക്രമ നം 2 , ' ഡെന്നി സൈമൺ ' എന്നവരുടെ വയസ്സ് 27 ' എന്നതിനു 


പകരം " 29 ' എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്ക് ഓഫീസ് 


( ഒപ്പ് ) 


തൃശ്ശൂർ 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


E 


4288 


KERALA GAZETTE 


Part III 


Thrissur District 


Thrissur Taluk 


NOTICE 


നമ്പർ : A4 / 10098 / 2022 


27-01-2022 


തൃശൂർ താലൂക്കിൽ വെളുത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോതിഷ് കുമാർ ബി എസ് s / o . ഭാസ്കരൻ 
നായർ , ' നന്ദനം ' , വലിയറത്തല വീട് , വെളുത്തൂർ എന്നയാളുടെ 

അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെളുത്തൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ താര എസ് നായർ 
@ താര , ' നന്ദനം ' , വലിയറത്തല വീട് , വെളുത്തൂർ , ബോധിപ്പിച്ച അപേക്ഷ വെളുത്തൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-11-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലാത്തതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


താര എസ് നായർ താര 


ഭാര്യ 


57 


2 


| ജിത്തു.ജെ 


മകൻ 


32 


3 


| ജിഷ.ജെ 


മകൻ 


28 


No : A4 / 103982022 


27-01-2022 


Notice is hereby given to all to whom it may be concern that S. Sita Devi w / o.K.Sathyanarayanan , Tarini , 27/356/1 , 
Chembukkavu Road , Chembukkavu Village , Thrissur Taluk of Thrissur District has filed an application of a legal heirship 
certificate to produce before Bank in respect of the legal heirs of late K.Sathyanarayanan S / o.B.Krishnachar , 27/356/1 , 
Tarini , Chembukkavu Road who expired on 07-10-2021 and that it has been reported to this office that the persons named 
in the scheduled below are the legal heirs of the said late K.Sathyanarayanan . that it is proposed to issue a legal heirship 
certificate according to this to the applicant . Hence , it is proposed to issue a legal heir ship certificate accordingly in 
favour of the above said members for receiving the claims . objections , if any against the issue of the said legal heirship 
certificate should be filed in person before the Tahasildar , Thrissur within 30 days from the date of publication of this 
notice in the Kerala Government Gazette . Belated applications and those sent by post will not be considered . 


SCHEDULE 


Sl.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


| S.Sita Devi 


Wife 


86 


2 


S.Devaprasad 


Son 


58 


3 


Devaprakash Sathyanarayanan 


Son 


52 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4289 


Revenue Department 


01th February 2022 


നമ്പർ : A4 / 30217 / 2021 


27-01-2022 


തൃശൂർ താലൂക്കിൽ ചിയ്യാരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഏബിൾ ജോസ് s / o . ജോസ് വി.ജെ , 
വെളുത്തമണ്ണുങ്കൽ വീട് , ചേലക്കോട്ടുകര എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചിയ്യാരം വില്ലേജിൽ പരേതൻറെ ഭാര്യ ധന്യ ഏബിൾ , വെളുത്തമണ്ണുങ്കൽ വീട് , 
ചേലക്കോട്ടുകര , ബോധിപ്പിച്ച അപേക്ഷ ചിയ്യാരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ 
നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ധന്യ ഏബിൾ 


ഭാര്യ 


36 


2 


| ബവിൻ ഏബിൾ 


മകൻ 


ഗ 


3 


| എവിൻ ഏബിൾ 


മകൻ 


3 


നമ്പർ : A4 / 30218 / 2021 


27-01-2022 


തൃശൂർ താലൂക്കിൽ ചിയ്യാരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പത്മനാഭൻ കെ.ആർ s / o . രാമൻകുട്ടി , Flat 
no.c3 പെന്റാർക്ക് സൗത്ത് പാർക്ക് അപ്പാർട്ട്മെന്റ് , കണ്ണംകുളങ്ങര എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചിയ്യാരം വില്ലേജിൽ പരേതൻറെ മകൾ സിന്ധു പത്മൻ കെ , 
പെന്റാർക്ക് സൗത്ത് പാർക്ക് അപ്പാർട്ട്മെന്റ് , കണ്ണംകുളങ്ങര , ബോധിപ്പിച്ച അപേക്ഷ ചിയ്യാരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-07-2017 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


53 


സിന്ധു പത്മൻ കെ 
ബ്രയ്റ്റ് കോശ്ശേരി 


2 


| മകൻ 


51 


നമ്പർ : A4 / 30214 / 2021 


27-01-2022 


അനന്തരാവകാശ 


തൃശൂർ താലൂക്കിൽ തോളൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി.ഡി. ജോസ് s / o . ദേവസ്സി . പി.ഡി , 
പൊറുത്തൂർ വീട് , പറപ്പൂർ എന്നയാളുടെ അവകാശികൾക്ക് ട്രഷറി ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി തോളൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ലില്ലി പി.എൽ , പൊറുത്തൂർ വീട് , പറപ്പൂർ , ബോധിപ്പിച്ച അപേക്ഷ 
തോളൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 28-11-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4290 


KERALA GAZETTE 


Part III 


ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


70 


ലില്ലി പി.എൽ 
| മിനി . പി.ജെ 


2 


മകൾ 


45 


3 


സീന.പി.ജെ 


മകൾ 


43 


4 


| ബിൻസി.പി.ജെ 


മകൾ 


39 


5 


ജലി.പി.ജെ 


| മകൾ 


37 


നമ്പർ : A4 / 30282 / 2021 


27-01-2022 


അ 


അനന്തരാവകാശ 


അപേക്ഷ 


തൃശൂർ താലൂക്കിൽ കുറുമ്പിലാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശശികല W / o . മണികണ്ഠൻ , പേരോത്ത് വീട് 
, പഴുവിൽ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കുറുമ്പിലാവ് വില്ലേജിൽ പരേതയുടെ മകൾ സ്നേഹ മണികണ്ഠൻ , പേരോത്ത് വീട് , പഴുവിൽ , ബോധിപ്പിച്ച 

, 
കുറുമ്പിലാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 

മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 22-04-2019 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ , ഭർത്താവ് ജീവിച്ചിരിപ്പില്ലാത്തതാണ് മൈനർ 
താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


18 


| സ്നേഹ മണികണ്ഠൻ 
അശ്വിൻ 


2 


മകൻ 


6 


നമ്പർ : A4 / 30297 / 2021 


27-01-2022 


അനന്തരാവകാശ 


തൃശൂർ താലൂക്കിൽ ചെമ്പുക്കാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റ്റി.റ്റി.മാതൃ s / o . തോമസ് , തലക്കോട്ടൂർ 
വീട് , ചെമ്പുക്കാവ് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി ചെമ്പുക്കാവ് വില്ലേജിൽ പരേതൻറെ ഭാര്യ റീത്ത , തലക്കോട്ടൂർ വീട് , ചെമ്പുക്കാവ് , ബോധിപ്പിച്ച അപേക്ഷ 
ചെമ്പുക്കാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 10-12-2008 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


റീത്ത 


ഭാര്യ 


79 


2 


| മകൻ 


52 


തോമസ് 

മാത്യ 
ടി.എം.ആന്റണി 


3 


മകൻ 


51 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4291 


Revenue Department 


01th February 2022 


4 . 


| റോസ് 

മാത്യ 


മകൾ 


48 


നമ്പർ : A4302982021 


27-01-2022 


തൃശൂർ താലൂക്കിൽ ചെമ്പുക്കാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഇട്ടിമാത്യു.സി.സി s / o . ചേറു , ചീരൻ 
വീട് , മിഷൻ ക്വാർട്ടേഴ്സ് , ചെമ്പുക്കാവ് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെമ്പുക്കാവ് വില്ലേജിൽ പരേതൻറെ ഭാര്യ ഓമന പി.എം , ചീരൻ ഹൗസ് , മിഷൻ 
ക്വാർട്ടേഴ്സ് , ചെമ്പുക്കാവ് , ബോധിപ്പിച്ച അപേക്ഷ ചെമ്പുക്കാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-06-2014 -ൽ മരം 

രണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഓമന പി.എം 


ഭാര്യ 


78 


2 


| ഷാജി ചീരൻ 


മകൻ 


62 


3 


| ലിൻസി . C.I 


മകൾ 


59 


4 


ഷനി ജോസ് 


മകൾ 


57 


5 


| ജോസി ചീരൻ ഇട്ടിമാത 


മകൻ 


54 


6 


നീന ഷാജി 


| മകൾ 


51 


7 


സുജോ ചീരൻ ഇട്ടിമാത 


മകൾ 


49 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4292 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


നമ്പർ 


A4-25116 / 2021 


29/01/2022 


കേരള സർക്കാർ ഗസറ്റ് നം 46 , തിയതി 23/11/2021 വാല്യം -10 , Part III , പേജ് നം 13604 ൽ പ്രസിദ്ധീകരിച്ച 


പരസ്യത്തിൽ അവകാശികളുടെ പട്ടികയിൽ ക്രമ നം 4 , ' സുരേഷ് ' എന്നയാളുടെ പരേതനുമായുള്ള ബന്ധം 


' സഹോദരി ' എന്നതിനു പകരം ' മകൻ'എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്ക് ഓഫീസ് 


( ഒപ്പ് ) 


തൃശ്ശൂർ 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


E 


4293 


Revenue Department 


01th February 2022 


തിരുത്തൽ പരസ്യം 


നമ്പർ A4-19937 / 2021 


28/01/2022 


കേരള സർക്കാർ ഗസറ്റ് നം 46 , തിയതി 23/11/2021 വാല്യം -10 , Part Ill , പേജ് നം 13597 ൽ പ്രസിദ്ധീകരിച്ച 


പരസ്യത്തിൽ അവകാശികളുടെ പട്ടികയിൽ ക്രമ നം 6 ന്റെ പേര് ' ജോയ്സി ജോളി ' എന്നതിനു പകരം 


' ജോയ്സി ജോജി ' എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്ക് ഓഫീസ് 


( ഒപ്പ് ) 


തൃശ്ശൂർ 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


E 


4294 


KERALA GAZETTE 


Part III 


Thrissur District 


Thrissur Taluk 


NOTICE 


നമ്പർ : A4 / 10021 / 2022 


29-01-2022 


വ 


അനന്തരാവകാശ 


തൃശൂർ താലൂക്കിൽ പാലിശ്ശേരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഡോ.എസ്.പ്രദീപ് s / o . ആർ.ഭാനു , 
സിന്ധൂരം വീട് , പാലിശ്ശേരി എന്നയാളുടെ അവകാശികൾക്ക് ട്രഷറി ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പാലിശ്ശേരി വില്ലേജിൽ 

പാലിശ്ശേരി വില്ലേജിൽ പരേതൻറെ ഭാര്യ സിന്ധു പ്രദീപ് , സിന്ധൂരം വീട് , പാലിശ്ശേരി , ബോധിപ്പിച്ച 
അപേക്ഷ പാലിശ്ശേരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 17-12-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കമലമ്മ 


മാതാവ് 


84 


2 


സിന്ധു പ്രദീപ് 


ഭാര്യ 


49 


3 


നവീൻ പ്രദീപ് 


മകൻ 


26 


നമ്പർ : A4 / 30296 / 2021 


29-01-2022 


അ 


തൃശൂർ താലൂക്കിൽ ചെമ്പുക്കാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എം.സി.ആനന്ദവല്ലി W / o . യു.കെ.രാമൻകുട്ട 
ി മേനോൻ , ആരതി , ചെമ്പുക്കാവ് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെമ്പുക്കാവ് വില്ലേജിൽ പരേതയുടെ മകൾ ദീപ വേണുഗോപാൽ , ആരതി 6th street 
, ചെമ്പുക്കാവ് , ബോധിപ്പിച്ച അപേക്ഷ ചെമ്പുക്കാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-11-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ദീപ വേണുഗോപാൽ 


മകൾ 


55 


നമ്പർ : A430289 / 2021 


29-01-2022 


തൃശൂർ താലൂക്കിൽ പോട്ടോർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മാത്യു . പി . എം s / o . മാത്യു . പൂവത്തിങ്കൽ 
വീട് , ആട്ടോർ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പോട്ടോർ വില്ലേജിൽ പരേതൻറെ ഭാര്യ വത്സ മാത്യു , പൂവത്തിങ്കൽ വീട് , ആട്ടോർ , ബോധിപ്പിച്ച 


അനന്തരാവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4295 


Revenue Department 


01th February 2022 


അപേക്ഷ 


പോട്ടോർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 06-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വ മാത 


ഭാര്യ 


62 


2 


മാതൃ 
മാച്ഛൻ മാത 
മെൽവിൻ മാതൃ 


മകൻ 


36 


3 


| മകൻ 


30 


നമ്പർ : A4 / 301252021 


29-01-2022 


തൃശൂർ താലൂക്കിൽ തൃശ്ശൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചു 

അന്തരിച്ചു പോയ കെ . ആർ . സുബ്ബലക്ഷ്മി 
w / o . കെ . അനന്തനാരായണസ്വാമി , 29341912 വീട് , തിരുവമ്പാടി എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തൃശ്ശൂർ വില്ലേജിൽ പരേതയുടെ മകൻ Dr. എ.വിശ്വനാഥൻ , 
പ്രണവം വീട് , തിരുവമ്പാടി , ബോധിപ്പിച്ച അപേക്ഷ തൃശ്ശൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-01-2012 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


82 


| ശ്രീകൃഷ്ണൻ . എ 
Dr. വിശ്വനാഥൻ.എ 


2 


മകൻ 


79 


നമ്പർ : A430083 / 2021 


29-01-2022 


അപേക്ഷ 


തൃശൂർ താലൂക്കിൽ അരണാട്ടുകര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോയ് s / o . യോഹന്നാൻ , തറയിൽ വീട് 
എൽത്തുരുത്ത് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി അരണാട്ടുകര വില്ലേജിൽ പരേതൻറെ ഭാര്യ ഷേർളി , തറയിൽ വീട് , എൽത്തുരുത്ത് , ബോധിപ്പിച്ച 

അരണാട്ടുകര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഷേർളി 


ഭാര്യ 


49 


2 


ഷാരോൺ ടി ജോയ് 


മകൻ 


26 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4296 


KERALA GAZETTE 


Part III 


നമ്പർ : A4 / 29894 / 2021 


29-01-2022 


തൃശൂർ താലൂക്കിൽ മണലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോർജ്ജ് ജോസഫ് s / o . ഔസേപ്പ് , 
താണിക്കൽ കോടകണ്ടത്ത് വീട് , മണലൂർ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മണലൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ മെറ്റി , താണിക്കൽ കോടങ്കണ്ടത്ത് വീട് , 
മണലൂർ , ബോധിപ്പിച്ച അപേക്ഷ മണലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ between 14-02-2017 4:00 pm and 19-02-2017 8:45 pm -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മെറ്റി 


ഭാര്യ 


64 


2 


ജോസഫ് തോമസ് 


മകൻ 


40 


3 


ആന്റോ മാർട്ടിൻ 


മകൻ 


37 


4 


മെയ് മോൾ 


മകൾ 


35 


നമ്പർ : A4300872021 


29-01-2022 


തൃശൂർ താലൂക്കിൽ ചിയ്യാരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആന്റണി sto . പോൾ , പയ്യപ്പിളി 
വീട് , പുത്തൻവേലിക്കര എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി ചിയ്യാരം വില്ലേജിൽ പരേതൻറെ സഹോദരി ലിസ്സി പോൾ , തൊഴുത്തുപറമ്പിൽ വീട് , ചിയ്യാരം , 
ബോധിപ്പിച്ച അപേക്ഷ ചിയ്യാരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ between 22-10-2015 2:45 am and 23-10-2015 2:00 am -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


വയസ് 


1 


തെരേസ പോൾ 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 
സഹോദരി 
സഹോദരി 


75 


2 


| മേരി പോൾ 


73 


3 


ജെയിംസ് പി.പി 


സഹോദരൻ 


70 


4 


| അൽഫോൺസ 


സഹോദരി 


68 


5 


| സലീന 


സഹോദരി 


65 


6 


ലിസി പോൾ 


സഹോദരി 


61 


7 


വർഗ്ഗീസ് പോൾ പയ്യപ്പിള്ളി 


സഹോദരൻ 


59 


നമ്പർ : A4 / 29619 ( 1 ) / 2021 


29-01-2022 


തൃശൂർ താലൂക്കിൽ ചെമ്പുക്കാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മഹബൂബ് s | 0 . മുഹമ്മദ് , കെയ്സൺ റിട്രീറ്റ 


അ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4297 


Revenue Department 


01th February 2022 


ഫ്ളാറ്റ് ഇ , ചെമ്പുക്കാവ് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി ചെമ്പുക്കാവ് വി ല്ലേ ജി ൽ പരേത ൻറെ മകൾ ഷഹനാസ് മഹബൂബ് , മിഷൻ 
കോർട്ടേഴ്സ്ജങ്ഷൻ , ചെമ്പുക്കാവ് , ബോധിപ്പിച്ച അപേക്ഷ ചെമ്പുക്കാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഷഹനാസ് മഹബൂബ് 


| മകൾ 


33 


2 


| അബിദാലി 


സഹോദരൻ 


67 


3 


| ഹമീദ് ഹുസൈൻ 


സഹോദരൻ 


65 


4 


സുബൈദ 


സഹോദരി 


60 


5 


സഹോദരൻ 


58 


അബ്ദുൽഅസീസ് 
| മുംതാസ് കാദർകുഞ്ഞു 


6 


സഹോദരി 


53 


7 


ലൈല മജീദ് 


സഹോദരി 


52 


8 


സുലൈഖ് 


സഹോദരി 


48 


9 


അക്ബർ പി.എം 


സഹോദരൻ 


48 


നമ്പർ : A4 / 29619 ( 2 ) 2021 


29-01-2022 


തൃശൂർ താലൂക്കിൽ ചെമ്പുക്കാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ താഹിറ മഹബൂബ് W { 0 . മഹബൂബ് , 

/ O 
കെയ്സൺ റിട്രീറ്റ് ഫ്ളാറ്റ് 12 , ചെമ്പുക്കാവ് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെമ്പുക്കാവ് വില്ലേജിൽ പരേതയുടെ മകൾ ഷഹനാസ് മഹബൂബ് , മിഷൻ 
കോർട്ടേഴ്സ് ജങ്ഷൻ , ചെമ്പുക്കാവ് , ബോധിപ്പിച്ച അപേക്ഷ ചെമ്പുക്കാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-08-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


33 


ഷഹനാസ് മഹബൂബ് 
നസീറ പി.എം 


2 


സഹോദരി 


57 


3 


ഷമീന ഷംസുദ്ദീൻ 


സഹോദരി 


O | | C 


53 


4 


| സിറാജുദീൻ പുഴങ്കരയില്ലത്ത് മൊയ്ദീൻ 


സഹോദരൻ 


57 


നമ്പർ : A4 / 302772021 


29-01-2022 


തൃശൂർ താലൂക്കിൽ ഒല്ലൂക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രസന്ന ചന്ദ്രൻ പിള്ള s / o . കുഞ്ഞുപിള്ള , 
ശ്രീലക്ഷ്മി വീട് , ഒല്ലൂക്കര എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
ാശ സർട്ടിഫിക്കറ്റിനായി ഒല്ലൂക്കര വില്ലേജിൽ പരേതൻറെ ഭാര്യ ഗിരിജ , ശ്രീലക്ഷ്മി വീട് , ഒല്ലൂക്കര , ബോധിപ്പിച്ച അപേ 


അനന്തരാവക 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4298 


KERALA GAZETTE 


Part III 


ക്ഷ 


ഒല്ലൂക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 27-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


49 


2 


ഗിരിജ ( രണ്ടാം ഭാര്യ ) 
വിഷ്ണ ( ആദ്യ വിവാഹത്തിലെ മകൻ ) 
ആഷിഷ് ( ആദ്യ വിവാഹത്തിലെ മകൻ 


മകൻ 


36 


3 


| മകൻ 


28 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.01 05:05:00 ] +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


